ofKenia 


o 


Regated 5-152022 with2R18073 


Regn . No . KERBIL /2012 / 45073 

dated 5 - 9 - 2012 with RNI 


Government of Kerala 
കേരള സർക്കാർ 

2012 


Reg. No. രജി. നമ്പർ 
| KL/TV ( N )/ 12/12 -14 


-.. 


. 


GOVERNA 


, 
കമൽ 


E 


ക്കാർ 


രള സർക്കാ 
NMENT OF 


OF KERALA 


KERALA GAZETTE 

കേരള ഗസററ് 
PUBLISHED BY AUTHORITY 
ആധികാരികമായി പ്രസിദ്ധപ്പെടുത്തുന്നത് 


Vol . I 


No . 


No. 1 


25th September 2012 
2012 സെപ്റ്റംബർ 25 

3rd Aswina 1934 
1934 B | 2 W3 


THIRUVANANTHAPURAM , TUESDAY 

തിരുവനന്തപുരം, ചൊവ്വ 


വാല്യം 1 | 


നമ്പർ 


PART III 
Notifications by Heads of Departments 

Agriculture Department 


ദർഘാസ് പരസ്യം 


നമ്പർ എ . ഇ . (2) -569 /2012. 


2012 സെപ്റ്റംബർ 4. 


കേരള ഗവർണ്ണർക്കു വേണ്ടി കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ, കാസറഗോഡ് താഴെ പറയുന്ന 
പവൃത്തിക്ക് നിശ്ചിത യോഗ്യ ത യുള്ള അംഗീ കൃ ത 
കരാറുകാരിൽനിന്നും മൽസരസ്വഭാവമുള്ള ദർഘാസുകൾ 
പവ്യ ത്തി യുടെ പേര് ആ ലേ ഖനം ചെയ്ത മുദ്രവച്ച 
കവറുകളിൽ ക്ഷണിച്ചുകൊളളുന്നു . ദർഘാസുകൾ 4 - 10 - 2012 
വൈകു ന്നേരം 3 മണിവരെ സ്വീകരിക്കു ന്നതും അന്നേ 
ദിവസം വൈകുന്നേരം 3 .30 മണിക്ക് കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോ അദ്ദേഹം അധികാ ര 
പ്പെടുത്തുന്ന ഉദ്യോഗസ്ഥനോ ഹാജരുള്ള കരാറുകാരുടെ 
സാന്നിദ്ധ്യ ത്തിൽ തുറ ക്കു ന്ന തുമാ ണ് . ഏതെ ങ്കിലും 
കാരണവശാൽ ടി ദിവസം പൊതു ഒഴിവ് പ്രഖ്യാപിക്കപ്പെട്ടാൽ 
അടുത്ത പ്രവൃത്തി ദിവസം മുകളിൽ പറഞ്ഞ വ്യവസ്ഥയിലും 
സമയത്തും ദർഘാസുകൾ സ്വീകരിക്കുന്നതും തുറക്കുന്നതു 
മായിരിക്കും. 

- ദർഘാസ് നമ്പരും പ്രവൃത്തിയുടെ പേരും അടങ്കൽ 
തുകയും-- എഇ ( 2 ) 569 / 2012 - കാസറഗോഡ് ജില്ലയിലെ പുല്ലൂർ 
സ്റ്റേറ്റ് സീഡ് ഫാമിലെ IV A ബ്ലോക്കിലെ ജലസേചന കനാൽ 
നവീകരണം - 1,97 , 000 . 

നിരതദ്രവ്യം - 4,950. 
ടെണ്ടർ ഫോറത്തിന്റെ വില - 400 + വി . നി . 
പണി തീർക്കേണ്ട കാലാവധി 3 മാസം. 


- ദർഘാസ് പ്രമാണങ്ങളും മറ്റു വിവരങ്ങളും താഴെ ഒപ്പു 
വെച്ച ഉദ്യോ ഗസ്ഥന്റെ കാര്യാ ല യ ത്തിൽ നിന്നും 
4- 10 -2012 ഉച്ചയ്ക്ക് 1 മണിവരെ എല്ലാ പ്രവൃത്തി ദിവസങ്ങളിലും 
ദർഘാസ് പ്രമാണത്തിന്റെ വില രൊക്കമായി അടച്ച് രേഖാമൂലം 
ആവശ്യപ്പെട്ടാൽ ലഭിക്കുന്നതാണ്. ദർഘാസ് പ്രമാണങ്ങൾ 
മേൽപ്പറഞ്ഞവർക്കുമാത്രം ലഭിക്കുന്നതും അവ അന്യോന്യം 

കൈമാറുവാൻ പാടില്ലാത്തതുമാകുന്നു . ദർഘാസ് പ്രമാണത്തിന്റെ 
വില യാതൊരു കാരണവശാലും മടക്കിക്കൊടുക്കുന്നതല്ല. 
അംഗീകൃത ബാങ്കിൽ നിന്നും കാസറഗോഡ്കൃഷി അസിസ്റ്റന്റ് 
എക്സിക്യൂട്ടീവ് എഞ്ചിനീയറുടെ പേരിൽ അടച്ച് നിശ്ചിത 
തുകയുടെ ബാങ്ക് ഡ്രാഫ്റ്റ്/ സെക്യൂരിറ്റി ഡെപ്പോസിറ്റ് ദർഘാസി 

നൊപ്പം നിരതദ്രവ്യമായി സമർപ്പിക്കേണ്ടതാണ്. ദർഘാസിനൊപ്പം 
- 100 - ന്റെ മുദ്രപത്രത്തിൽ പ്രാഥമിക ഉടമ്പടി സമർപ്പിക്കേ 
ണ്ടതാണ്. ദർഘാസുകളെ സംബന്ധിച്ചുള്ള എല്ലാ സർക്കാർ 
നിബന്ധനകളും നിയമങ്ങളും ഇതിനും ബാധകമാണ്. യാതൊരു 
കാരണവും കൂടാതെ ദർഘാസുകൾ സ്വീകരിക്കുന്നതിനും 
നിരസിക്കുന്നതിനുമുള്ള അധികാരം കാസറഗോഡ് കൃഷി 
അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയറിൽ നിക്ഷിപ്തമാണ്. 
കൂടുതൽ വിവരങ്ങൾ ഓഫീസ് സമയങ്ങളിൽ ബന്ധപ്പെട്ടാൽ 
അറിയാവുന്നതാണ്. 


കൃഷി അസിസ്റ്റന്റ് എക്സിക്യൂട്ടീവ് - ( ഒപ്പ്) 
എഞ്ചിനീയറുടെ കാര്യാലയം, കൃഷി അസിസ്റ്റന്റ് 
കാസറഗോഡ്. 

എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ. 


